Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No . രജി. നമ്പർ 
KL / TV( N ) /12/2009 -2011 


L 


പ് സന 


ം 


: : 


V 
GOVERETTA 


. 


2 


VMENT OF 

( 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


28th July 2009 
- 2009 ജൂലൈ28 
6th Sravana 1931 
1931 ശ്രാവണം 6 


| 30 


നമ്പർ 


PART III 


Police Department 


പുനർ ലേലപ്പരസ്യം 


നമ്പർ ഇ1- 36301/ 2008 / റ്റി . സി. 


2009 ജൂ 


ലൈ 1. 


തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ 
അധീനതയിലുള്ള നന്ദാ വനം ആംഡ് റിസർവ് ക്യാമ്പിൽ 
സൂക്ഷിച്ചിട്ടുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാ 
ത്തതുമായ താഴെ പറയുന്ന ഉപയോഗശൂന്യമായ വസ്തുക്കൾ 
6- 8- 2009 പകൽ 11 മണിക്ക് പ്രസ്തുത ക്യാമ്പിൽവച്ച് പരസ്യ 
മായി ലേലം/ ടെൻഡർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 


ടി വസ് തു ക്ക ളുടെ വില് പ ന യ് ക്ക് ടെൻ ഡറു കൾ 
സ്വീകരിക്കുന്നതാണ്. ടെൻടർ ഫാറം ആഫീസ് പ്രവൃത്തി 
ദിവസങ്ങളിൽ ഈ ആഫീസിൽ നിന്നും ലഭിക്കുന്ന താ ണ്. 
ടെണ്ടറിനോടൊപ്പം വസ്തുക്കളുടെ നിരതദ്രവ്യം തിരുവനന്തപുരം 
സിറ്റി പോലീസ് കമ്മീഷണറുടെ പേരിൽ എടുത്ത ഡിമാന്റ് 
ഡാഫ്റ്റ് അടക്കം ചെയ്യേണ്ടതാണ്. ടെൻഡറുകൾ സ്വീകരിക്കുന്ന 
അവസാന തീയതി 3- 8- 2009- ന് വൈകുന്നേരം 4 മണിവരെ 
യാ ണ് . നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറു കൾ 
നിരു പാ ധികം നിര സി ക്കു ന്ന താ യി രിക്കും. ടെണ്ടർ 
കവറിനുമുകളിൽ ലേലവിഷയം എഴുതിയിരിക്കണം. 


എണ്ണം 


ക്രമ 

ഇനം 
നമ്പർ 

മെറ്റൽ ഫയും അയൺടേപ്പ് കോട്ട്സ് 
2 അയൺ ഫയിമോടുകൂടിയ 

പ്ലാസ്റ്റിക് ടൈപ്പ് കോട്ട് 


165 


മേൽപ്പടി വസ്തുക്കളുടെ നിരതദ്രവ്യം 2,800 (രണ്ടായിരത്തി 
എണ്ണൂറ്) രൂപയായി നിശ്ചയിച്ചിട്ടുണ്ട്. ലേലത്തിൽപങ്കെടുക്കുവാൻ 
ആഗ ഹി ക്കു ന്ന വർ ലേലസ്ഥ ലത്ത് കൃത്യ സ മ യത്ത് 
ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ 
മുൻപായി നിശ്ചയിച്ചിട്ടുളള നിരതദ്രവ്യം അടച്ച് രസീത് 
വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ചുനൽകുന്നതാണ്. പ്രസ്തുത ലേലത്തിന് 
മുൻപുള്ള 10 പ്രവൃത്തിദിനങ്ങളിൽ രാവിലെ 10 മണിക്കും 
വൈകുന്നേരം 5 മണിക്കും ഇടയ്ക്ക് സി. സി . എ . ആറിന്റെ 
അനുമതിയോടെ ലേല വസ്തുക്കൾ പരിശോധിക്കാവുന്നതാണ്. 


- ലേലം അവസാനിച്ചാൽ ടെൻഡറുകൾ തുറക്കുന്നതും 
ലേലത്തിലോ/ ടെൻഡറിലോ ഏതിലാണ് കൂടുതൽ തുക 
കാണുന്നത് ആ ലേലം സ്ഥിരപ്പെടുത്തികൊടുക്കുന്നതാണ്. 
ലേലം/ ടെണ്ടർ തുക നിരതദ്രവ്യം ഒഴികെ 4 % വാറ്റ് നികുതി 
ഉൾപ്പെടെയുള്ള തുകയും ലേലസ്ഥലത്ത് വച്ച് അപ്പോൾത്തന്നെ 
അടയ്ക്കേണ്ടതും സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവ് 
കിട്ടുന്ന മുറയ്ക്ക് ലേല വസ്തു ക്കൾ സ്വന്തം ചെല വിൽ 
നീക്കം ചെയ്യേണ്ടതുമാണ്. 
-- ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലംകൊണ്ടയാൾ 
പ്രവർത്തിക്കുക യാ ണെ ങ്കിൽ ടിയാൻ അടച്ച നിരതദവ്യം 
സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്ന തും ലേല വസ്തു ക്കൾ 
പുനർ ലേലം ചെയ്യു ന്ന തു മാ യിരിക്കും. പുനർ ലേലത്തിൽ 
സർക്കാരിനുണ്ടാകുന്ന നഷ്ടത്തിന് ലേലംകൊണ്ടയാൾ 


Gaz . No. 30 / 2009 /DTP ( Police ). 


80 


KERALA GAZETTE 


[PART III 


ഉത്തരവാദിയായിരിക്കുന്നതും നഷ്ട സംഖ്യ ടിയാനിൽനിന്നും - പരസ്യലേലം അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും 
ഈടാക്കുന്നതുമായിരിക്കും. എന്നാൽ പുനർലേലത്തിൽ കൂടുതൽ - ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ തുക 
തുകയ്ക്ക് ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന കാണുന്നത് ആ തുകയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. 
തുകയ്ക്ക് ടിയാന് അർഹതയില്ലാത്തതുമാകുന്നു. 

നിര ത ദ വ്യം ഒഴികെ ലേലം/ ടെണ്ടർ തുകയും നിശ്ചിത 
തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് കമ്മീ ഷ ണർക്ക് നികു തിയും ഉൾപ്പെടെയുള്ള തുക ലേല സ്ഥല ത്തു വച്ച് 
ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പുംകൂടാതെ അ പ്പോൾ തന്നെ അട യ് ക്കേ ണ്ട തും സിറ്റി പോലീസ് 
ലേലം നിറുത്തിവയ്ക്കുന്നതിന് അധികാരം ഉണ്ടായിരിക്കും. കമ്മീഷണറുടെ ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ 

സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 
പോലീസ് കമ്മീഷണർ 

( ഒപ്പ്) 

ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ 
ആഫീസ്, തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി 

പവ്യത്തിക്കു ക യാ ണെ ങ്കിൽ ടിയാൻ അടച്ച് നിര ത ദ്രവ്യം 
തിരുവനന്തപുരം സിറ്റി. പോലീസ് കമ്മീഷണർ. 

സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും പുനർ ലേലത്തിൽ സർക്കാ 
രി നു ണ്ടാ കുന്ന നഷ്ട ത്തിന് ലേലം കൊണ്ടയാൾ 
ഉത്തരവാദിയായിരിക്കുന്നതും നഷ്ടസംഖ്യ ടിയാനിൽനിന്നും 

ഈടാക്കുന്നതുമായിരിക്കും. 
ലേലപ്പരസ്യം 

- എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് ലേലം 
നമ്പർ 02/ 44567 /2008/ റ്റി. സി. 

2009 ജൂ ലൈ 8. ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുന്ന തുകയ്ക്ക് ടിയാന് 
- തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ അധീന 

അർഹതയില്ലാത്തതുമാകുന്നു . ലേലം സംബന്ധിച്ച് ( ലേല 
തയിലുള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ 

നടപടി സമയത്തും അതിനുശേഷവും) തിരുവനന്തപുരം സിറ്റി 
താഴെ പറയുന്ന വാഹനങ്ങൾ 18 - 8-2009 രാവിലെ 11 മണിക്ക് 

പോലീസ് കമ്മീ ഷ ണർ എടു ക്കുന്ന തീരു മാനം 
നന്ദാ വനം സിറ്റി എ . ആർ. ക്യാമ്പിൽ വച്ച് പരസ്യമായി 

അന്തിമമായിരിക്കും. 
ലേലം/ ടെണ്ടർ വഴി വില്പന നടത്തുന്നതാണ്. 

-- തിരു വ ന ന്ത പുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് 
വാഹനത്തിന്റെ വിവരം 

ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ 

ലേല നടപടികൾ നിർത്തിവയ്ക്കു ന്ന തി നുള്ള അധികാരം 
ക്രമ രജിസ്റ്റർ 

ഇനം 

മോഡൽ നിരത ഉണ്ടായിരിക്കും. 
നമ്പർ നമ്പർ ദ്രവ്യം 

( ഒപ്പ്) 
രൂപ് 

പോലീസ് കമ്മീഷണർ ആഫീസ്, തിരുവനന്തപുരം സിറ്റി 
1 കെ . എൽ. 01 മാരുതി ജിപ്സി 1989 2 ,000 

തിരുവനന്തപുരം സിറ്റി. ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ. 
എച്ച് 6999 
2 കെ . എൽ. 01 മിറ്റ് സുബുഷി 

1991 3,000 
ബി 7352 ആംബുലൻസ് 
3 കെ . എൽ. 01 ഐഷർ ബസ്സ് 1995 5 , 000 

ലേലപ്പരസ്യം 
ജി 1163 

നമ്പർ ജി2( എ )- 12415 /2009/ ഇസി. 

2009 ജൂ ലൈ 17 . 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 

-- കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ അധീനതയി 
ദിവസം ലേല സ്ഥലത്ത്കൃത്യസമയത്ത് ഹാജരാകേണ്ടതും 

ലുള്ളതും കൊച്ചിൻ കോർപ്പറേഷന്റെ പരിധിയിൽപ്പെടുന്നതുമായ 
ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നിശ്ചയിക്കപ്പെട്ടി 

CC 65 / 3256 -ാം നമ്പർ കെട്ടിടം 2009 ആഗസ്റ്റ് മാസം 4 -ാം 
ട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം 

തീയതി ചൊവ്വാഴ്ച പകൽ 11 മണിക്ക് ടി കെട്ടിടത്തിന് പരിസ 
കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു 

രത്തുവച്ച് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ലേല 
നൽകുന്നതുമാണ്. ലേലത്തിനു വച്ച് വാഹനങ്ങൾ ലേലത്തിന് 

ത്തിനു പുറമെ ടെണ്ട റു കൾ സ്വീക രി ക്കു ന്നതും ലേ 
മുമ്പുള്ളപത്ത് പ്രവൃത്തിദിവസങ്ങളിൽ രാവിലെ 10 മണിക്കും 

സമയത്ത് കൂടുതൽ തുക വിളിക്കുന്ന കാണിക്കുന്ന ആളിന് 
വൈകുന്നേരം 5 മണിക്കും ഇടയിൽ തിരുവനന്തപുരം സിറ്റി 
മോട്ടോർ (ടാൻ സ് പോർട്ട് ഇൻ സ് പെ ക് ടറുടെമുൻകൂർ 

ലേലം/ ടെണ്ടർ താത്ക്കാലികമായി ഉറപ്പിച്ചുകൊടുക്കുന്നതുമാണ്. 
അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

ടെണ്ടർ അയയ്ക്കു വാൻ താൽപ്പര്യമുള്ളവർ കൊച്ചി സിറ്റി 

പോലീസ് കമ്മീഷണറുടെ പേരിൽ മാറാവുന്ന 1,000 രൂപയുടെ 
ടി വാ ഹ ന ങ്ങ ളുടെ വിൽപ്പനയ്ക്ക് ടെണ്ട റു കൾ ഡിമാന്റ് ഡ്രാഫ്റ്റ് വാങ്ങേണ്ടതും ടി ഡ്രാഫ്റ്റ് ടെണ്ടറിനോടൊപ്പം 
സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫാറം ഓഫീസ് പ്രവൃത്തി അടക്കം ചെയ്യേണ്ടതുമാണ്. ടെണ്ടർ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കു 
ദി വ സ ങ്ങ ളിൽ രാവിലെ 10 മണിക്കും വൈകു ന്നേരം - ന്നവർ ആയത് 3 - 8 - 2009- ന് വൈകിട്ട് 5 മണിക്കു മുൻപായി 
5 മണിക്കും ഇടയിൽ തിരു വ ന ന്തപുരം സിറ്റി പോലീസ് - കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കേണ്ടതാണ്. 
കമ്മീ ഷ ണ റുടെ ഓഫീസിൽ നിന്നും ലഭി ക്കു ന്ന താ ണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽപ്പറഞ്ഞ 
ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 17 - 8 - 2009 -- തുക ലേലസമയത്ത് ആയതിനായി ചുമതലപ്പെടുത്തിയിട്ടുള്ള 
വൈകുന്നേരം 4 മണിവരെയാണ്. നിശ്ചിത നിരതദ്രവ്യം ബോർഡ് മുമ്പാകെ അടച്ച് ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. 
ഇല്ലാത്ത ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ഏറ്റവും കൂടിയ തുകയ്ക്ക് ലേലം/ ടെണ്ടർ കൊണ്ടയാൾക്ക് 
ടെണ്ടർ കവറിനുമുകളിൽ വാഹനത്തിന്റെ നമ്പരോടുകൂടി ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേല തുകയുടെ 
വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന്എഴുതിയിരിക്കണം. പകുതി തുക ടിയാൻ അപ്പോൾത്തന്നെ അടയ്ക്കേണ്ടതുമാണ്. 


28th JULY 2009] 


POLICE DEPARTMENT 


ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുമ്പോൾ ബാക്കി തുകയും - സന്നി ഹി ത രാ യിട്ടുള്ള ടെണ്ട റു കാ രു ടെയോ അവരുടെ 
മുഴുവൻ തുകയുടെ നികുതികളുമടച്ച് സ്വന്തം ചെലവിൽ - നിയമാനുസൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
15 ദിവസത്തിനകം ടി കെട്ടിടം പൊളിച്ച് നീക്കം ചെയ്യേണ്ടതു തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക 
മാണ്. മേൽപ്പറഞ്ഞ നിബന്ധനകൾ പാലിക്കാതെ വന്നാൽ കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
ടിയാന്റെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതും ടിയാൻ ലേലം/ ടെണ്ടർ തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം 
പുനർലേലം നടത്തി ആയതിലുണ്ടായേക്കാവുന്ന നഷ്ടം മുൻ കിഴിച്ച് ലേല സ്ഥലത്തുവച്ച്തന്നെ അടയ്ക്കേണ്ടതും ബാക്കി 
ലേലക്കാരനിൽനിന്ന് ഈടാക്കുന്നതുമാണ്. പുനർലേലത്തിൽ സംഖ്യ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
കൂടുതൽ തുക കിട്ടിയാൽ ആയതിന് ടിയാന് അർഹത 10 ദിവസത്തിനുള്ളിൽ അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 
ഉണ്ടാ യി രിക്കു ന്ന ത ല്ല . ലേലം/ ടെണ്ടർ സ്ഥിര പ്പെടു ത്തിയ നീക്കം ചെയ്യേണ്ടതുമാണ്. 
ആളുടേതൊഴികെയുള്ളവരുടെ നിരതദ്രവ്യം ലേലം ഉറപ്പിച്ചശേഷം 
തിരിച്ചു നൽകുന്നതാണ്. യാതൊരു കാരണവുംകൂടാതെ ലേലം 

- മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി 
മാറ്റി വയ്ക്കു ന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉളള 

ലേലം/ ടെണ്ടർകൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലേലം/ 
അധികാരം സിറ്റി പോലീസ് കമ്മീഷണറിൽ നിക്ഷിപ്തമാണ്. 

ടെണ്ടർ ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതും ആ 

വകയിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുക 
- എല്ലാ പ്രവൃത്തി ദിവസ ങ്ങ ളിലും രാവിലെ 10 മണി യാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെൻഡർ കൊണ്ടയാളിൽ 
മുതൽ വൈകിട്ട് 5 മണിവരെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ 

നിന്നും ഈടാക്കുന്നതും ടിയാൻ അടച്ച് നിരതദ്രവ്യം സർക്കാരി 
സബ് ഇൻസ്പെക്ടറുടെ അനുമതിയോടെ ലേല വസ്ത് 

ലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ പുനർലേലത്തിൽ 
കാണാവുന്നതാണ്. 

ലാഭമുണ്ടാകുകയാണെങ്കിൽ ടിയാന് ആയതിന് യാതൊരുവിധ 

അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. 
സിറ്റി പോലീസ് കമ്മീഷണറുടെ 

( ഒപ്പ്) 

- ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് 
കാര്യാലയം, കൊച്ചി. സിറ്റി പോലീസ്കമ്മീഷണർ. 

നിരതദ്രവ്യം തിരിച്ച് കൊടുക്കുന്നതാണ്. 

- ടെൻഡർ/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ മേൽ പ്രസ്താവിച്ച 

നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം ചെയ്യുവാനുള്ള 
ദർഘാസ്/ ലേല പരസ്യം 

വാഹനം എല്ലാ പ്രവർത്തിദിവസങ്ങളിലും രാവിലെ 11 മണി 

മുതൽ 5 മണിവരെയുള്ള സമയങ്ങളിൽ വിജിലൻസ് ആന്റ് 
നമ്പർ 852/ 2009/ ഇ . കെ . എം . 

2009 ജൂ ലൈ 8. 

ആന്റി കറ പ് ഷൻ ബ്യൂറോ, എറ ണാ കുളം യൂണിറ്റ് 
വിജി ല ൻ സ് ആന്റ് ആന്റി കറ പ് ഷൻ ബറോ, ഓഫീസിൽ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ അനുവാദ 
എറണാകുളം യൂണിറ്റ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും ഡിപ്പാർട്ടു ത്തോടെ പരിശോധിക്കാ വു ന്നതും കൂടു തൽ വിവ ര ങ്ങൾ 
മെന്റിന് ഉപ യോ ഗ മി ല്ലാ ത്ത തു മാ യ 1997 മോഡൽ - ശേഖരിക്കാവുന്നതുമാണ്. 
കെ .എൽ. 01-എൽ- 2195 ടെമ്പോ ടാക്സ് 6 - 8- 2009 പകൽ 11 

- ഒരു കാരണവും കൂടാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 
മണിക്ക് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, 

- മാറ്റി വയ്ക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം വിജിലൻസ് 
എറണാകുളം യൂണിറ്റ് ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം/ 

ആന്റ് ആന്റി കറപ്ഷൻബ്യൂറോ, എറണാകുളം യൂണിറ്റ് 
ടെൻഡർ വഴി വിൽപ്പന നടത്തുന്നതാണ്. ലേലത്തിൽ പങ്കെടു 

ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 
ക്കുവാൻ താൽപ്പര്യപ്പെടുന്നവർ കൃത്യസമയത്ത്ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരുമണിക്കൂർ മുൻപായി 1,000 രൂപ 
(രൂപ ആയിരം മാത്രം) നിരതദ വ്യം അടച്ച് രസീത് 

ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ 
വാങ്ങേണ്ടതുമാണ്. 

കാര്യാലയം, വിജിലൻസ്ആന്റ്ആന്റി 

( ഒപ്പ്) 
കറപ്ഷൻബ്യൂറോ, എറണാകുളം 

ഡെപ്യൂട്ടി 
ടെണ്ടറുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ ആ വിവരം 

യൂണിറ്റ്, കൊച്ചി- 18 . 

പോലീസ് സൂപ്രണ്ട്. 
വെള്ളക്കടലാസിൽ എഴുതി " ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, 
വിജിലൻ സ് ആന്റ് ആന്റി കറ പ് ഷൻ ബ റോ , 
എറണാകുളം യൂണിറ്റ് എന്ന്മുദ്രണം ചെയ്ത കവറിൽ 

ദർഘാസ്/ ലേല പരസ്യം 
5 - 8 - 2009 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായി 
കിട്ടത്തക്കവണ്ണം അയയ്ക്കേണ്ടതാണ്. 

നമ്പർ എം . 3641/2009 / സി.ആർ. ഇ . 2009 ജൂ ലൈ 13 . 
ടെൻഡർ അയ യ ന്നതിനോ ടൊപ്പം മേൽപ്പറഞ്ഞ 

-- വിജിലൻ സ് ആന്റ് ആന്റി കറ പ് ഷൻ ബ്യൂറോ 
നിരക്കിലുള്ള നിരതദ്രവ്യം ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട്, 

മദ്ധ്യമേഖല , എറണാകുളം ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, എറണാകുളം 

ഡിപ്പാർട്ടുമെന്റിന് ഉപയോഗമില്ലാത്തതുമായ 1997 മോഡൽ 
യൂണിറ്റ് ഓഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും ഉണ്ടായിരി 

കെ . എൽ.01 -എൽ- 2191 ടെമ്പോ ടാക്സസ് 6 - 8 - 2009 പകൽ 
ക്കേണ്ടതാണ്. 

11 മണിക്ക് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, 
രസീത് ഇല്ലാത്ത ടെണ്ടറു കൾ യാതൊരു കാര ണ മദ്ധ്യമേഖല , എറണാകുളം ഓഫീസിൽ വച്ച് പരസ്യമായി ലേലം/ 
വശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകൾ അയയ്ക്കുന്ന ടെൻഡർ വഴി വിൽപ്പന നട ത്തു ന്ന താ ണ്. ലേല ത്തിൽ 
കവറിന്റെ മുകളിൽ ഇടതുവശത്തായി “ഉപയോഗ്യമല്ലാത്ത -- പങ്കെ ടു ക്കു വാൻ താൽപ്പര്യ പ്പെടു ന്ന വർ കൃത്യ സമയത്ത് 
വാഹനം വാങ്ങു വാ നുള്ള ടെണ്ടർ എന്ന് വ്യക്ത മായി ഹാജരാകേണ്ട തും ലേലം തുടങ്ങുന്നതിന് ഒരുമണിക്കൂർ 
എഴുതി യി രിക്ക ണം . ഇപ്രകാരം ലഭിക്കുന്ന ടെണ്ടറുകൾ മുൻപായി 1,000 രൂപ (രൂപ ആയിരം മാത്രം) നിരതദ്രവ്യം 
6 - 8 - 2009 - ന് പരസ്യലേലത്തിനോടൊപ്പം തദവസരത്തിൽ അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 


KERALA GAZETTE 


[PART III 


- ടെണ്ടറുകൾ നൽകാൻ ആഗ്രഹിക്കുന്നവർ ആ വിവരം 
വെള്ളക്കടലാസിൽ എഴുതി " പോലീസ് സൂപ്രണ്ട്, വിജിലൻസ് 
ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, മദ്ധ്യമേഖല , എറണാകുളം 
എന്ന്മുദ്രണം ചെയ്ത കവറിൽ 5 - 8 - 2009 -ാം തീയതി 
വൈകു ന്നേരം 4 മണിക്ക് മുൻപായി കിട്ട ത്ത ക്ക വണ്ണം 
അയയ്ക്കേണ്ടതാണ്. 


- ടെൻഡർ അയ യ്ക്ക് ന്നതിനോ ടൊപ്പം മേൽപ്പറഞ്ഞ 
നിരക്കിലുള്ള നിരതദ്രവ്യം പോലീസ് സൂപ്രണ്ട്, വിജിലൻസ് 
ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, മദ്ധ്യമേഖല , എറണാകുളം 
ഓഫീസിൽ കെട്ടിവച്ചതിന്റെ രസീതും ഉണ്ടായിരിക്കേണ്ടതാണ്. 


മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി 
ലേലം/ ടെണ്ടർ കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ലേലം/ 
ടെണ്ടർ ചെയ്ത വാഹനം പുനർലേലം ചെയ്യുന്നതും, ആ 
വകയിൽ സർക്കാരിന് ഏതെങ്കിലും നഷ്ടം സംഭവിക്കുക 
യാണെങ്കിൽ ആയത് മുൻ ലേലം/ ടെൻഡർ കൊണ്ടയാളിൽ 
നിന്നും ഈടാക്കുന്നതും ടിയാൻ അടച്ച നിരതദ്രവ്യം സർക്കാരി 
ലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ പുനർലേലത്തിൽ 
ലാഭമുണ്ടാവുകയാണെങ്കിൽ ടിയാന് ആയതിന് യാതൊരുവിധ 
അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല. 

ലേലം കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് 
നിരതദ്രവ്യം തിരിച്ച് കൊടുക്കുന്നതാണ്. 

- ടെൻഡർ / ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ മേൽ 
പ്രസ്താവിച്ച നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം 
ചെയ്യുവാനുള്ള വാഹനം എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 
രാവിലെ 11 മണി മുതൽ 5 മണിവരെയുള്ള സമയങ്ങളിൽ 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, മദ്ധ്യമേഖല, 
എറണാകുളം ഓഫീസിൽ പോലീസ് സൂപ്രണ്ടിന്റെ അനുവാദ 
ത്തോടെ പരിശോധിക്കാ വു ന്നതും കൂടുതൽ വിവ ര ങ്ങൾ 
ശേഖരിക്കാവുന്നതുമാണ്. 


രസീത് ഇല്ലാത്ത ടെണ്ടറു കൾ യാതൊരു കാര ണ 
വശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടറുകൾ അയയ്ക്കുന്ന 
കവറിന്റെ മുകളിൽ ഇടതുവശത്തായി “ഉപയോഗ്യമല്ലാത്ത 
വാഹനം വാങ്ങു വാ നുള്ള ടെണ്ടർ എന്ന് വ്യക്ത മായി 
എഴുതിയിരിക്കണം. ഇപ്രകാരം ലഭിക്കുന്ന ടെണ്ടറുകൾ 
6 - 8 - 2009 - ന് പരസ്യലേലത്തിനോടൊപ്പം തദവസരത്തിൽ 
സന്നി ഹി ത രാ യിട്ടുള്ള ടെണ്ട റു കാ രു ടെയോ അ വ രുടെ 
നിയ മാ നു സൃത പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക 
കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
ടിയാൻ ലേലം/ ടെണ്ടർ തുകയുടെ പകുതി സംഖ്യ നിരതദ്രവ്യം 
കിഴിച്ച് ലേല സ്ഥലത്തുവച്ച് തന്നെ അടയ്ക്കേണ്ടതും ബാക്കി 
സംഖ്യ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 
10 ദിവസത്തിനുള്ളിൽ അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 
നീക്കം ചെയ്യേണ്ടതുമാണ്. 


ഒരു കാരണവും കൂടാതെ ലേലം നിർത്തിവയ്ക്കുന്നതിനും 
മാറ്റി വയ്ക്കു ന്ന തി നു മുള്ള പൂർണ്ണ അ ധി കാരം 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ, മദ്ധ്യമേഖല 
എറണാകുളം പോലീസ് സൂപ്രണ്ടിൽ നിക്ഷിപ്തമായിരിക്കും. 


വിജിലൻസ്ആന്റ്ആന്റി 
കറപ്ഷൻബ്യൂറോ, മദ്ധ്യമേഖല , 
എറണാകുളം, കൊച്ചി- 17 . 


( ഒപ്പ്) 


പോലീസ് സൂപ്രണ്ട്. 


